Reg. No. KL 7 ViN )/12 


Covernment of Kerala 


1984 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


20th July 1984 


Vol. XXIX ] 2 Trivandrum , Friday , 


[No. 609 


29th Asha dha 1906 


GOVERNMENT OF KERALA 
Election Department 

NOTIFICATION 


No. 4910 /EL1/84 /Elec . 

Dated , Trivandrum , 18th July, 1981. 
Election Commission s notifications Nos. 480/84 and No. 480 /3 /8 + / both 
dated 20-7-1984 and Public Notice under rule 3 of the Presidential and Vice 
Presidential Elections Rules * 1974 , in form I, dated 20-7-1984 , issued by 
the Returning Officer for Vice-Presidential Election , and their Malayalam 
versions are republished . 


By order 


R. RAMACHANDRAN NAIR , 

Chief Electoral Officer 


33 / 3089/MC. 


2 


ELECTION COMMISSION OF INDIA 


Ashok Road , 

New Delhi- 1 . 
Dated 20 July 1984 / 
Asada 29, 1906 ( Saka ) 


NOTIFICATION 


No. 480 /84. - WHEREAS the term of office of Shri Mohammad 
Hidayatullah , Vice- President of India, is due to expire on 30th August , 1984 ; 

AND WHEREAS under sub -section (3 ) of section 4 of the Presidential 
and Vice -Presidential ElectionsAct, 1952 (31 of 1952), the Election Commission 
is required to appoint the dates for the election to fill the office of the Vice 
President of India so that it will be completed in time to enable the Vice 
President thereby elected to enter upon , his office on the 31st day of August 
1984 ; 

NOW , THEREFORE, in pursuance of sub -section (1) of section 4 of the 
said Act, the Election Commission hereby appoints in respect of the said 
election 

(a) 3 August , 1984 ( Friday ), as the last date for making nominations; 
(b) 4 August, 1984 (Saturday), as the date for the scrutiny of nomi 

nations; 
(c) 6 August, 1984 (Monday), as the last date for the withdrawal of 

candidatures ; and 
(d ) 22 August, 1984 ,(Wednesday), as the date on which a poll shall, 

if necessary, be taken . 


By order, 


(Sd .) 
K.GANESAN , 

Secretary. 


3 . 


ELECTION COMMISSION OF INDIA 


Ashok Road, 
New Delhi- 110001. 
Dated the 20th July , 1984 / 

Asada 29 , 1906 ( Saka) 


NOTIFICATION 


No. 480 / 3/84. - In pursuance of rule 8 of the Presidential and Vice 
Presidential Elections Rules, 1974 the Election Commission hereby 

(a ) fixes Room No. 62, First Floor, Parliament House in New Delhi 

as the place of polling for the Vice -Presidential election to be held 
in accordance with its notification No..480 /84 , dated the 20th 

July, 1984; and 
(b ) specifies the hours from 10 a.m. to 4 p.m. both inclusive to be the 

hợurs during which the poll will be taken at the said place of 
polling. 


By order, 


( Sd .) 
K. GANESAN , 

Secretary 


LOK SABHA SECRETARIAT 


FORM I 
See rule 3 of the Presidential and Vice - Presidential Elections Rules, 1974 ] 


PUBLIC NOTICE 


OF 


ELECTION TO THE OFFICE OF VICE - PRESIDENT OF INDIA 


WHEREAS a notification under sub -section (1) of section 4 of the 
Presidential and Vice -Presidential Elections Act, 1952 , for the holding of an 
election to fill the Office of Vice - President of India has been issued by the 
Election Commission , I, Subhash C. Kashyap , the Returning Officer for such 
election , do hereby give notice that 

(i) nomination papers may be delivered by a candidate or any one 

of his proposers or seconders to the undersigned at his office 
in Room No. 18 , Ground Floor, Parliament House, New Delhi, 
or if he is unavoidably absent, to the Assistant Returning Officer, 
Shri N. N. Mehra, Joint Secretary, Lok Sabha Secretariat,fat 
the said office between 11 A.M. and 3 P.M. on anyiday (other than 

a public holiday ) not later than the 3rd August, 1984 ; 
(ii) cach nomination paper shall be accompanied by a certified copy 

of the entry relating to the candidate in the electoral roll for 
the Parliamentary constituency in which the candidate is 

registered as an elector ; 
( iii) every candidate shall deposit or cause to be deposited a sum 

of rupees two thousand five hundred " only . This amount may 
be deposited in cash with the Returning Officer at the time of 
presentation of the nomination paper or deposited earlier in 
the Reserve Bank of India or in a Government Treasury and in 
the latter case a receipt showing that the said deposit of the 
sum has been so made is required to be enclosed with the nomi 


nation paper ; 


(iv) forms of nomination papers may be obtained from the above 

said office at the times aforesaid ; 


5 


(v ) the nomination papers, other than those rejected under sub 

section (4 ) of section 5B of the Act, will be taken up for scru 
tiny at the said office in Room No. 18 , Ground Floor, Parliament 

House, New Delhi on Saturday, the 4th August , 1984 at 11 A.M. 
( vi) the notice of withdrawal of candidatures may be delivered by 

a candidate, or any one of his proposers or seconders who has 
been authorised in this behalf in writing by the candidate, to 
the undersigned at the place specified in paragraph (i) above 
before three o clock in the afternoon of Monday , the 6th August, 

1984 ; 
(vii) in the event of the election being contested , the poll will be 

taken on Wednesday, the 22nd August, 1984 between the hours of 
10 A.M. and 4 P.M. at the place of polling fixed under the rules. 


New Delhi; 
Dated , the 20th July, 1984 . 


SUBHASH C. KASHYAP , 
Secretary -General, Lok Sabha 

and 
Returning Officer for the 
Vice- Presidential Election , 


ഇൻഡ്യാ തിരഞ്ഞെടുപ്പു കമ്മിഷൻ 


അശോക് റോഡ്, 
ന്യൂഡൽഹി-1, 
1984ജൂലൈ, 20 
1906 ആഷാഢം 29 

( ശകവർഷം) 


വിജ്ഞാപനം 


നമ്പർ 480/ 84. - ഇൻഡ്യൻ വൈസ് ( പ്രസിഡൻറ ശീ , . മുഹമ്മദ് 
ഹിദായത്തുളളയുടെഔദ്യോഗിക കാലാവധി 1984 ആഗസ്ററ് 30 -ാം തീയതി 
അവസാനിക്കുന്നതിനാലും; 


(പ്രസിഡൻറിനേയും വൈസ് പ്രസിഡൻറിനേയും തിരഞ്ഞെടുക്കുന്നതു . 
സംബന്ധിച്ച 1952- ലെ ആക°s ” ( 1952 - ലെ 31 ) 4 -ാം വകുപ്പ് (3) -ാം 
ഉപവകുപ്പു പ്രകാരം, ഇൻഡ്യൻ വൈസ് പ്രസിഡൻറു സ്ഥാനത്തിലെ ഒഴിവു 
നികത്താനുളള തിരഞ്ഞെടുപ്പിന്റെ തീയതികൾ , അപ്രകാരം തിരഞ്ഞെടുക്ക 
പ്പെടുന്ന വൈസ് പ്രസിഡന്റ് തൻറ ഔദ്യോഗിക പദവിയിൽ 198 4 
ആഗസ്ററ് 31 -ാം തീയതി (പവേശിക്കത്തക്കവിധം തിരഞ്ഞെടുപ്പു പൂർ 

ർത്തിയാ 
കത്തക്കരീതിയിൽ, നിശ്ചയിക്കാൻ തിരഞ്ഞെടുപ്പു കമ്മിഷനോട ആവശ്യ 
പ്പെട്ടിരിക്കുന്നതിനാലും ; 

ഇപ്പോൾ , അതിനാൽ, പ്രസ്തുത ആക്ററ് 4 -ാം വകുപ്പ് 1 -ാം 
ഉപവകുപ്പനുസരിച്ച്, തിരഞ്ഞെടുപ്പു കമ്മിഷൻ - (പ്രസ്തുത തിരഞ്ഞെടുപ്പ് 
സംബന്ധിച്ച് 
( എ ) 1984 ആഗസ്ററ് 3 ( വെളളിയാഴ° ച ), നാമനിർദ്ദേശം ചെയ്യാ 

നുളള അവസാന തീയതിയായും; 
( ബി ) 1984 ആഗസ്ററ് 4 ( ശനിയാഴ്ച ) , നാമനിർദ്ദേശ പ്രതിക 

കൾ സൂക്ഷ്മ പരിശോധന ചെയ്യുന്നതിനുളള തീയതിയായും; 
( സി ) 1984 ആഗസ്ററ് 6 ( തിങ്കളാഴ്ച ), സ്ഥാനാർത്ഥിത്വം 

പിൻവലിക്കുന്നതിനുളള . അവസാന തീയതിയായും; 
.( ഡി ) 1984 ആഗസ്ററ് 22 (ബുധനാഴ്ച ) , ആവശ്യമുളള പക്ഷ 

വോട്ടെടുപ്പ് നടത്തേണ്ട തീയതിയായും; 
ഇതിനാൽ നിശ്ചയിക്കുന്നു . 

ഉത്തരവുപ്രകാരം, 


( ഒപ്പ്) , 
കെ . ഗണേശൻ, 
സെക്രട്ടറി . 


ഇൻഡ്യാ തിരഞ്ഞെടുപ്പു കമ്മിഷൻ 


അശോക് റോഡ്, 
ന്യൂഡൽഹി-110001 , 
1984ജൂലൈ, 20 
1906 ആഷാഢം, 29 

( ശകവർഷം) 


വിജ്ഞാപനം 


നമ്പർ 480/ 3 / 84. - പ്രസിഡൻറിനേയും വൈസ് പ്രസിഡൻറിനേയും 
തിരഞ്ഞെടുക്കുന്നതു സംബന്ധിച്ച 1974- ലെ ചട്ടങ്ങളിലെ 8 -ാം ചട്ടപ്രകാരം 
തിരഞ്ഞെടുപ്പു കമ്മിഷൻ ഇതിനാൽ 

( എ ) 1984ജൂലൈ 20 -ാം തീയതിയിലെ 480/84 എന്ന നമ്പരി 
ലുളള അതിന്റെ വിജ്ഞാപനം അനുസരിച്ചുളള വൈസ് പ്രസിഡൻറ് തിര 
ഞെഞ്ഞെടുപ്പിനുളള വോട്ടെടുപ്പു സ്ഥലമായി ന്യൂഡൽഹി പാർലമെൻറ് മന്ദിര 
ത്തിലെ ഒന്നാം നിലയിലെ 62 -ാം നമ്പർ മുറി നിശ്ചയിക്കുകയും; 

( ബി ) പ്രസ്തുത വോട്ടെടുപ്പുസ്ഥലത്ത് നടക്കുന്ന വോട്ടെടുപ്പു 
സമയം രാവിലെ 10 മണിമുതൽ വൈകുന്നേരം 4 മണിവരെ, രണ്ടും ഉൾപ്പെടെ, 
ആയിരിക്കുമെന്നു നിർദ്ദേശിക്കുകയും; 
ചെയ്യുന്നു . 

ഉത്തരവുപകാരം , 


( ഒപ്പ്) 
കെ . ഗണശൻ, 
സെക്രട്ടറി . 


ലോകസഭാ സെകട്ടേറിയററ് 


ഫോറം 


1 


( പ്രസിഡൻറിനേയും വൈസ് പ്രസിഡൻറിനേയും തിരഞ്ഞെടുക്കുന്നതു 

സംബന്ധിച്ച 1974- ലെ ചട്ടങ്ങളിലെ 3 -ാം ചട്ടം കാണുക) . 


സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പു 


ഇൻഡ്യൻ വൈസ (പ്രസിഡൻറ 
സംബന്ധിച്ച പൊതു നോട്ടീസ്. 


ഇൻഡ്യൻ വൈസ് പ്രസിഡൻറ് സ്ഥാനത്തിലുളള ഒഴിവ് നികത്തുന്ന 
തിനുളള തിരഞ്ഞെടുപ്പു നടത്തുന്നതിനായി പ്രസിഡൻറിൻറയും വൈസ് 
( പ്രസിഡൻറിൻറയും തിരഞ്ഞെടുപ്പു സംബന്ധിച്ച 1952 - ലെ ആക്ററ് 
. 4 -ാം വകുപ്പ് ( 1 ) -ാം ഉപവകുപ്പു പ്രകാരം തിരഞ്ഞെടുപ്പു കമ്മിഷൻ ഒരു . 
വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുളളതിനാൽ, അപ്രകാരമുളള തിരഞ്ഞെടുപ്പിൻറ 
വരണാധികാരിയായ സുബാഷ് സി . കാശ്യപ് എന്ന ഞാൻ ഇതിനാൽ താഴെ 
പറയുന്ന നോട്ടീസ് നല്കുന്നു : 

നാമനിർദ്ദേശ പ്രതികകൾ ഒരു സ്ഥാനാർത്ഥിയോ അല്ലെ 
ങ്കിൽ അദ്ദേഹത്തെ നിർദ്ദേശിക്കുകയോ പിൻതാങ്ങുകയോ ചെയ്യുന്നവരിൽ 
.ഏതെങ്കിലും ഒരാളോ: താഴെ ഒപ്പിട്ടിരിക്കുന്ന ആളിന് ന്യൂ ഡൽഹി പാർല 
മെൻറ് മന്ദിരത്തിലെ താഴത്തെ നിലയിലെ 18 -ാം നമ്പർ മുറിയിലെ 1 അദ° ദേഹ 
ത്തിൻറ ആഫീസിൽവച്ചോ അല്ലെങ്കിൽ ഒഴിവാക്കാൻ നിവൃത്തിയില്ലാത്ത സാഹ 
ചര്യത്തിൽ അദ്ദേഹം ഹാജരില്ലാത്തപക്ഷം, അസിസ്ററൻറ് റിട്ടേണിംഗ് ആഫീ 
സറായ ലോകസഭാ സെക്രട്ടേറിയററ് ജോയിൻറ് സെക്രട്ടറി ശ്രീ . എൻ. എൻ. 
മെഹ്റയ്ക്ക് (പസ്തുത ആഫീസിൽവച്ചോ 1984 ആഗസ്ററ് 3 -ാം തീയ 
തിക്ക് ശേഷമല്ലാത്ത ഏതെങ്കിലും ( ഒരു പൊതു അവധി അല്ലാതെയുളള) ദിവസം 
രാവിലെ 11 മണിക്കും വൈകുന്നേരം . 3 മണിക്കും ഇടയ്ക്ക് നല്കേണ്ട 
താണ്. 


(6) 


ം 


ഒാരോ 


ഓരോ നാമ നിർദ്ദേശ പ്രതികയോടുമൊപ്പം സ്ഥാനാർത്ഥി 
സമ്മതിദായകനായി രജിസ്ററർ , ചെയ്തിട്ടുളള പാർലമെൻറ മണ്ഡല 
ത്തിലെ തിരഞ്ഞെടുപ്പു പട്ടികയിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച കുറി 
പ്പിന്റെ സാക്ഷ്യപ്പെടുത്തിയ ഒരു പ്രതിഉണ്ടായിരി താണ്. 
(iii ). 

സ്ഥാനാർത്ഥിയും രണ്ടായിരത്തി അ ഞ്ഞൂറുരൂപ 
അടയ്ക്കുകയോ അല്ലെങ്കിൽ " അടപ്പിക്കുകയോ ചെയ്യേണ്ടതാണ്. ഈ തുക 
നാമനിർദ്ദേശ പ്രതിക സമർപ്പിക്കുന്ന് സമയത്ത് റിട്ടേണിംഗ് ആഫീസർ 
വശം രൊക്കമായി അടയ്ക്കുകയോ 

അല്ലെങ്കിൽ നേരത്തെതന്നെ റിസർവ 
ബാങ്ക 

ഓഫ് ഇൻഡ്യയിലോ .അല്ലെങ്കിൽ ഒരു സർക്കാർ ട്രഷറിയിലോ 
അടയ്ക്കുകയോ ചെയ്യേണ്ടതും രണ്ടാമത് പറഞ്ഞ സംഗതിയിൽ, പ്രസ്തുത 
തുക അടച്ചിട്ടുണ്ട്എന്നു കാണിക്കുന്ന ഒരു രസീത് നാമനിർദ്ദേശ പ്രതിക 
യോടൊപ്പം 

അടക്കം ചെയ്തിരിക്കേണ്ടതുമാകുന്നു . 

നാമനിർദ്ദേശ പ്രതികാഫാറങ്ങൾ മുകളിൽ പറഞ്ഞ ആഫീ 
സിൽനിന്നും മുകളിൽപ്പറഞ്ഞ സമയങ്ങളിൽ വാങ്ങാവുന്നതാണ്. 


(iv) 


9 


പ്രസ്തുത ആക്ററ് 5 ബി വകുപ്പ് ( 4) -ാം ഉപവകുപ്പു 
പ്രകാരം തളളപ്പെടാത്ത നാമനിർദ്ദേശ പ്രതികകൾ 1984 ആഗസ്ററ് 4 -ാം 
തീയതി ശനിയാഴ്ച രാവിലെ 11 മണിക്ക്, ന്യൂ ഡൽഹി പാർലമെന്റ് മന്ദിര 
ത്തിലെ താഴത്തെ നിലയിലെ 18 -ാം നമ്പർ മുറിയിലെ പ്രസ്തുത ആഫീ 
സിൽവച്ച് സൂഷ്മപരിശോധനയ്ക്കായി എടുക്കുന്നതാണ്. 


സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുളള നോട്ടീസ് ഒരു 
• സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി ഈ ആവശ്യത്തിനുവേണ്ടി 
രേഖാമൂലം അധികാരപ്പെടുത്തിയ അദ്ദേഹത്തെ നിർദ്ദേശിക്കുകയോ പിൻ 
താങ്ങുകയോ ചെയ്തവരിൽ 

ഏതെങ്കിലും ഒരാളോ, താഴെ ഒപ്പിട്ടിരിക്കുന്ന 
ആളിന്, മുകളിൽ (6) -ാം ഖണ്ഡികയിൽ പറഞ്ഞിട്ടുളള സ്ഥലത്തുവച്ച് 
1984 , ആഗസ്ററ് 6 -ാം തീയതി തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്നുമണിക്കു 
മുമ്പായി നല്കേണ്ടതാണ്, 


( vii) തിരഞ്ഞെടുപ്പിൽ മൽസരം ഉണ്ടാകുന്ന സംഗതിയിൽ 1984 
ആഗസ്ററ് 22 -ാം തീയതി ബുധനാഴ്ച രാവിലെ 10 മണിക്കും ക 

ന്നേരം 4 മണിക്കും ഇടയ്ക്ക് , ചട്ടങ്ങൾ പ്രകാരം നിശ്ചയിക്കുന്ന വോട്ടെ 
. ടുപ്പു സ്ഥലത്തുവെച്ച് വോട്ടെടുപ്പ് നടത്തുന്നതാണ്. 


സുബാഷ് സി . കാശ്യപ്, 

ലോകസഭാ സെക്രട്ടറി ജനറലും 
വൈസ് (പ്രസിഡൻറ് തിരഞ്ഞെടുപ്പിനു 
വേണ്ടിയുളള വരണാധികാരിയും. 


ന്യൂ ഡൽഹി, 
1984ജൂലൈ 20. 


PRINTED AND PUBLISHED BY THE S. G. P. AT TRE GOVERNMENT PRESS, 

TRIVANDRUM , 1984. 
33 / 3089/ MC. 


